Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


കി 


Reg . No . രജി. നമ്പർ 
KL /TV( N )/ 634/ 2012 -14 


യാ 


GOVERN 


, 
കേക 


ാ സർക്കി 
WMENT OF 


ക്കാർ . 


KERALA 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


25th December 2012 
2012 ഡിസംബർ 25 


THIRUVANANTHAPURAM , TUESDAY 


No. 


) 


Vol.I 1 
വാല്യം 1 [ 


29 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


4th Pousha 1934 
1934 പൌഷം 4 


PART III 
Police Department 


റാപ്പിഡ് റസ്പോൺസ് ആന്റ് റസ്ക് ഫോഴ്സ്, 
പാണ്ടിക്കാട് 

ലേലത്തിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ ലേല 
ലേല പരസ്യം 

സ്ഥലത്ത് കൃത്യ സ മ യത്ത് ഹാജ രാ കേ ണ്ടതും ലേലം 
നമ്പർ ബി1-9310 / 12 / ആർ.ആർ. ആർ.എഫ്. 2012 ഡിസംബർ 7. 

തുട ങ്ങു ന്ന തി ന് മുമ്പ് 5 , 000 നിര ത ദ വ്യമായി 

കെട്ടിവയ്ക്കേണ്ടതുമാണ്. ടി മരങ്ങൾ അസിസ്റ്റന്റ് കമാണ്ടന്റിന്റെ 
മല പ്പുറം ജില്ലയിൽ കൊളപ്പറമ്പ് ( പി . ഒ.) സ്ഥിതി അനുമതിയോടെ ലേല ദിവസത്തിന്റെ മുൻ ദിവസം വരെ 
ചെയ്യുന്ന ആർ.ആർ. ആർ.എഫ്. പോലീസ് ക്യാമ്പിലെ താഴെ ഓഫീസ് സമയത്ത് കാണാവുന്നതാണ്. 
പറയുന്ന ഫലവൃക്ഷങ്ങളിൽ നിന്നും 2013 ജനുവരി 1 മുതൽ 
2013 ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ ലഭ്യമാകുന്ന 

ലേലത്തിനോടനുബന്ധിച്ച് ടെണ്ടറുകൾ നൽകുവാൻ 
അനുഭവയോഗ്യമായ കായ്ഫലങ്ങൾ എടുക്കുന്നതിനുള്ള 

ആഗ്രഹിക്കുന്നവർ പ്രസ്തുത വിവരം വെള്ളക്കടലാസിൽ 
അവകാശം 31 - 12 - 2012 -ാം തീയതി പകൽ 11 മണിക്ക് 

- എഴുതി നിരതദ്രവ്യമായ - 5,000 ഗ്രൂപ്പ് കമാണ്ടറുടെ പക്കൽ 
പാണ്ടിക്കാട് കൊളപ്പറമ്പ് ക്യാമ്പ് ഓഫീസിൽ വെച്ച് പരസ്യ അടച്ച് രസീത് സഹിതം മുദ്രവച്ച കവറിൽ “ കമാ ണ്ടന്റ്, 
മായി ലേലം ചെയ്തുകൊടുക്കുന്നതാണ്. 

ആർ. ആർ. ആർ. എ ഫ് ., കൊളപ്പറമ്പ് തപാൽ, 
ഇനവിവരം 

പാണ്ടിക്കാട്- 676 522 എന്ന വിലാസത്തിൽ 29 - 12 - 2012 - ന് 

വൈകിട്ട് 5 മണിക്ക് മുമ്പായി ലഭിക്കത്തക്കവിധം എത്തിക്കേ 
ക്രമനമ്പർ ഇനം - എണ്ണം 

ണ്ടതാണ്. കവറിനു മുകളിൽ “ആർ. ആർ. ആർ. എഫ്. 
പ്ലാവ് 110 

പാണ്ടിക്കാട് ക്യാമ്പിലെ ഫലവൃക്ഷങ്ങളിൽ നിന്നും 2013 
226 

വർഷത്തെ ആദായമെടുക്കുന്നതിനുള്ള ടെണ്ടർ എന്ന് 
കശുമാവ് 

എഴുതേണ്ടതാകുന്നു . 
പുളി 

ടെണ്ടറുകൾ ലേലം കഴിഞ്ഞ്തുറക്കുന്നതും തുടർന്ന് 
നെല്ലി 

ലേല നടപടികൾ കൈക്കൊള്ളുന്നതുമാകുന്നു . ലേല തുക 
തെങ്ങ് 

ടെണ്ടർ തുക ഏതാണോ കൂടു തൽ ആ തുകയ്ക്ക് 


മാവ് 


1080 


120 


54 


KERALA GAZETTE 


[PART III 


ബന്ധപ്പെട്ടയാളിന് ലേലം താൽക്കാലികമായി സ്ഥിരപ്പെടു 
ത്തുന്നതും ലേല തുകയുടെ പകുതി ( നിരതദ്രവ്യമുൾപ്പെടെ) 
ലേലസ്ഥലത്തുവച്ച്തന്നെ അടയ്ക്കേണ്ടതുമാണ്. അധികാരപ്പെട്ട 
ഉദ്യോഗസ്ഥനിൽ നിന്നും ലേലം ഉറപ്പിച്ച ഉത്തരവ് കിട്ടിയശേഷം 
ബാക്കി തുകയും മൂല്യവർദ്ധിത നികുതി ( വാറ്റ്) തുകയും 
അടയ്ക്കേണ്ടതാണ്. 


ലേലത്തിൽ പങ്കെടുത്ത്, ലേലം കൊള്ളാത്തവരുടെ 
നിരതദ്രവ്യം ലേലം കഴിഞ്ഞാലുടൻ തിരിച്ച് നൽകുന്നതാണ്. 


ലേലം സ്ഥിരപ്പെടുത്തിയെന്ന ഔദ്യോഗിക അറിയിപ്പ് കിട്ടി 
മൂന്നു ദിവസത്തിനകം - 100 - ന്റെ മുദ്രപത്രത്തിൽ ഒരു 
നഷ്ടോത്തരവാദിത്വ കരാർ തയ്യാറാക്കി ഒപ്പിട്ടു നൽകേണ്ടതാണ്. 
മേൽ വ്യവസ്ഥകൾ പാലിക്കാത്തപക്ഷം നിരതദ്രവ്യമുൾപ്പെടെ 
അടച്ച മൊത്തം തുകയും സർക്കാരിലേക്ക് മുതൽക്കൂട്ടുന്നതും 
പ്രസ്തുത ഫലവൃക്ഷങ്ങളിൽ നിന്നും ആദായം എടുക്കുന്നതിന് 
പുനർലേലം നടത്തുന്നതുമാണ്. പുനർലേലത്തിൽ ലാഭം 
ഉണ്ടാവുകയാണെങ്കിൽ ആയതിന് മുൻലേലംകൊണ്ട് വ്യക്തിക്ക് 
അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. കൂടാതെ നഷ്ടം ഉണ്ടായാൽ 
ടി തുക ആദ്യം ലേലം കൊണ്ട് വ്യക്തിയിൽ നിന്നും 
ഈടാക്കുന്നതാണ്. 


- ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ലേലം 
ആരംഭിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് മേൽപ്പറഞ്ഞ 
വാഹനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം ലേല സ്ഥലത്ത് 
അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. മേൽ വാഹനത്തിന്റെ 
വിൽപനയ്ക്ക്മുദ്രവച്ച ദർഘാസുകളും സ്വീകരിക്കുന്നതാണ്. 
ദർഘാസുകൾ നേരിട്ടോ തപാൽ മാർഗ്ഗമോ ജില്ലാ പോലീസിന്റെ 
കാര്യാലയത്തിൽ 21-1- 2013 -ാം തീയതി രണ്ടുമണിക്ക് മുമ്പായി 
ലഭിക്കേണ്ടതാണ്. ദർഘാസിനോടൊപ്പം ഏതെങ്കിലും 
ദേശസാൽകൃത ബാങ്കിൽ നിന്നും കാസറഗോഡ് ജില്ലാ 
പോലീസ് ചീഫിന്റെ പേരിലെടുത്ത നിരതദ്രവ്യത്തിനുള്ള 
ഡിമാന്റ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ നിരതദ്രവ്യം അടച്ച രസീതി 
അടക്കം ചെയ്യേണ്ടതാണ്. കവറിനുമുകളിൽ ഡിപ്പാർട്ടുമെന്റ് 
വാഹനം ലേലത്തിൽ വാങ്ങുവാനുള്ള ടെണ്ടർ, വാഹന 
നമ്പർ എന്നിവ വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. ലേലം/ 
ദർഘാസ് നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം തിരികെ 
നൽകുന്നതാണ്. 

- പരസ്യലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ 
തുറക്കുന്നതും ലേലത്തിലോ ദർഘാസിലോ ഏതിലാണോ തുക 
കൂടുതൽ ആയതിന് ലേലം ഉറപ്പിക്കാവുന്നതുമാണ്. വാഹനം 
ലേലത്തിൽ എടുത്തയാൾ ഉടൻ തന്നെ ലേലം/ ദർഘാസ് 
തുകയുടെ പകുതി സംഖ്യ ( നിരതദ്രവ്യം കഴിച്ച്) ലേല 
സ്ഥലത്തുതന്നെ അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. ലേലം/ ടെണ്ടർ 
സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടിയ മുറയ്ക്ക് ബാക്കി തുകയും 
നിയമാനുസൃത വിൽപന നികുതിയും അടച്ച് സ്വന്തം 
ചെലവിലും ഉത്തരവാദിത്വത്തിലും വാഹനം ഒരാഴ്ചയ്ക്കകം 
നീക്കം ചെയ്യേണ്ടതാണ്. 
- ഏതെങ്കിലും കാരണവശാൽ ലേലം/ ദർഘാസ് 
സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ലേല നിബന്ധനകൾ ലംഘിക്കു 
കയാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതും വാഹനം പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. 
പുനർ ലേലത്തിൽ സർക്കാരിനുണ്ടാവുന്ന നഷ്ടം മുൻ 
ലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതും മറിച്ച് കൂടുതലായി 
കിട്ടുന്ന തുകയ്ക്ക് മു ൻ ലേലക്കാരന് യാതൊരു വിധ 
അവകാശവും ഉണ്ടായിരിക്കുന്നതുമല്ല . 

മേൽപ്പറഞ്ഞ വാഹനം ലേലത്തീയതിക്ക് 10 പ്രവൃത്തി 
ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 
മണിവരെയുള്ള ഏതെങ്കിലും സമയത്ത് കാസറഗോഡ് 
ജില്ലാ സായുധസേനാവിഭാഗം അസിസ്റ്റന്റ് കമാണ്ടന്റിന്റെ 
അനുമതിയോടുകൂടി പരിശോധിക്കാവുന്നതാണ്. 

യുക്തമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പോ 
കാരണമോ കാണിക്കാതെ ലേലം നിർത്തിവെയ്ക്കുന്നതിനും 
ലേലം/ ദർഘാസ് അസ്ഥിരപ്പെടുത്തുന്നതിനും ലേല നടപടികൾ 
റദ്ദ് ചെയ്യുന്നതിനുമുള്ള അധികാരം കാസറഗോഡ് ജില്ലാ 
പോലീസ് ചീഫിൽ നിക്ഷിപ്തമാണ്. 


- യാതൊരു കാര ണവും കാണിക്കാതെ ലേലം മാറ്റി 
വ യ്ക്കാനോ അസ്ഥിരപ്പെടുത്താനോ ഉള്ള അധികാരം 
- ആർ. ആർ. ആർ. എഫ്. കമാണ്ടന്റിൽ നിക്ഷിപ്തമാണ്. 


- ( ഒപ്പ്) 


കമാണ്ടന്റ്, 
ആർ. ആർ. ആർ.എഫ്.,പാണ്ടിക്കാട്. 


ലേല ദർഘാസ് പരസ്യം 


നമ്പർ ഇ2-13993 / 2011 / ജി . 

- 2012 ഡിസംബർ 10. - 
- കാസറഗോഡ് ജില്ലാ പോലീസ് ചീഫിന്റെ അധീനത 
യിലുള്ളതും കാസറഗോഡ് ജില്ലാ സായുധസേനാ വിഭാഗം 
അസിസ്റ്റന്റ് കമാണ്ടന്റിന്റെ കാര്യാലയത്തിൽ സൂക്ഷിച്ചിട്ടുള്ളതുമായ 
ഡിപ്പാർട്ടുമെന്റ് വാഹനം 23 - 1- 2013 -ാം തീയതി 11 മണിക്ക് 
മേൽപ്പറഞ്ഞ കാര്യാലയ പരിസരത്തുവച്ച് ലേലം/ ദർഘാസ് 
വഴി വിൽപ്പന നടത്തുന്നതാണ്. 

വാഹന വിവരണം- Eicher Bus 1996 Model 
രജിസ്റ്റർ നമ്പർ - KL . 14A / 5024 
നിരതദ്രവ്യം - 8,500 


- ( ഒപ്പ്) 
ജില്ലാ പോലീസ് മേധാവി. 


ജില്ലാ പോലീസ് ഓഫീസ്, 
കാസറഗോഡ്. 


